0930 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . 0a ). MMI@ 
KL / TV ( N ) / 12 / 12 - 14 


सत्यमेव जयते 


COVERNN 


കര 


a mus6 


වනා6 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
Joeljo 57 


12th June 2012 
2012 2m 12 
22nd Jyaishta 1934 
1934 cajogoo 22 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Co- operative Department 


REGISTRATION CERTIFICATE 


I do hereby certify that in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969 ) that the 
following Societies, the particulars of which are furnished 
in the categorical statements are registered by me as 

Co -operative Societies under the said Act, on the basis 
of limited liability and that the bye -laws of the 
undermentioned societies are also hereby registered 
under the said section . 


5 . Area of Operation - Amman Nada, Vadakkevila , 

Ayathil, Pallimukku , Pattathanan and Kadappakkada 

Area of Kollam Corporation . 
6. Main Object — Welfare of its Members . 
7 . Type of Society , Vanitha Co -operative Society 

Rule 15 ( 10 ) of Kerala Co -operative Society Act 

and Rule 
8. Authorised Share Capital — 12 ,00, 000 (Rupees 

Twelve lakh only ). 
9. Maximum Borrowing Power — 20 times of paid up 
Share Capital plus Reserve Fund . 

(2 ) 
No. 0 -4312/2012 

11th May 2012 
1. Name and Number of Society - Eravipuram 

Assembly Mandalam Residence Welfare 

Co -operative Society Ltd . No. Q . 1519 . 
2. Date of Registration — 11 -5 - 2012 . 


Categorical Statements 


No . 0 -446 / 2012 . 


11th May 2012 


1. Name and Number of Society — Pattathanam Vanitha 

Co -operative Society Ltd . No. Q . 1521 . 
2 . Date of Registration — 11-5 -2012 . 
3. Address — Pattathanam Vanitha Co - operative 

Society Ltd . No. Q . 1521 , Pattathanam P. O ., Kollam . 
4. Liability Limited 


3. Address — Eravipuram Assembly Mandalam 

Residence Welfare Co - operative Society Ltd . 
No. Q . 1519 , Pattathanam P. O ., Kollam . 


12th JUNE 2012 ) 


CO -OPERATIVE DEPARTMENT 


80 


4. Liability - Limited. 
5. Area of Operation - A11 Wards of Eravipuram - 

Assembly Mandalam . 
6. Main Objects -- Welfare of its members. 
7. Type of Society , Miscellaneous Welfare 

Co - operative Society Rule 15 (11) ( 1 ) of Kerala 

Co -operative Society Act and Rule 
8. Authorised Share Capital — 34 ,75 ,000 ( Rupees 

Thirty four lakhs and seventy five thousand only) . 
9 . Maximum Borrowing Power — 20 times of paid up 

Share Capital plus Reserve Fund . 


-- ഐ . 482 -ാം നമ്പർ പഴയരിക്കണ്ടം വനിതാ സഹകരണ 
സംഘം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണെന്നും സംഘ 
ത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിലവിലില്ലായെന്നും 
സംഘത്തിന്റെ ആഡിറ്റ് നാളിതുവരെയും നടത്തിയിട്ടില്ലായെന്നും 
സംഘം സർക്കിൾ സഹകരണ യൂണിയനിൽ അഫിലിയേറ്റ് 
ചെയ്തിട്ടില്ലായെന്നും സംഘത്തിന് സ്വന്തമായി ആഫീസോ 
ജീവനക്കാരോ ഇല്ലായെന്നും സംഘം തുടർന്ന് പ്രവർത്തി 
ക്കുന്നതിന് യാതൊരു സാധ്യതയും ഇല്ലായെന്നും ആയതിനാൽ 
ടി സംഘം സമാപ്തീകരിക്കാവുന്നതാണ്എന്നും 66 -ാം വകുപ്പ് 
പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
തൊടു പുഴ അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) സൂചന 
(1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 
സൂചന ( 2) പ്രകാരം സംഘത്തിന് സർക്കിൾ സഹകരണ 
യൂ ണി യ നും ഇടുക്കി ജില്ലാ സഹ ക രണ ബാങ്കിനും 
ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് 
നോട്ടീസ് നൽകി. നാളിതുവരെയായി സംഘത്തിൽ നിന്നോ 
സർക്കിൾ സഹകരണ യൂണിയനിൽ നിന്നോ യാതൊരു 
മറുപടിയും ലഭിച്ചിട്ടില്ല . സംഘത്തിന്റെ സമാ ഫീക രണ 
നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ജില്ലാ സഹകരണ 
ബാങ്കിന് ലഭിക്കാനുള്ള വായ്പാ തുക ഈടാക്കി നൽകണ 
മെന്ന് സൂചന (3) പ്രകാരം ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്. 


No. 0 - 4746 /2012 . 

11th May 2012 . 
| 1. Name of Society - Nedumpana Panchayath 
- Residence Welfare Co - operative Society Ltd. 

No. Q . 1520. 
2. Date of Registration - 11- 5-2012. 
3. Address - Nedumpana Panchayath Residence 
- Welfare Co- operative Society Ltd . No. Q . 1520 , 

Muttakkavu, Nedumpana P. O ., Kollam -691 576 . 
4. Liability - Limited . 
5. Area of Operation - Nedumpana Panchayath only. 
6. Main Objects -- Welfare of its members. 
7. Type of Society , Miscellaneous Welfare 

Co - operative Society Rule 15 ( 11 ) ( 1 ) of Kerala 

Co -operative Society Act and Rule 
8 . Authorised Share Capital — 35 ,00 , 000 ( Rupees 

Thirty five lakhs only ). 
9 . Maximum Borrowing Power — 20 times of paid up 

Share Capital plus Reserve Fund . 


മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കുന്നതിന് 
ജില്ലാ സഹകരണ ബാങ്കിന് എതിരഭിപ്രായം ഇല്ലാത്തതിനാലും 
സം ഘ ത്തി ന്റെ യും തൊടു പു ഴ സർക്കിൾ സഹ ക ര ണ് 
യൂണിയന്റെയും മറുപടി നാളിതുവരെ ലഭിക്കാത്തതിനാലും 
സംഘവുമായി ബന്ധപ്പെട്ട മറ്റാർക്കും ആക്ഷേപമില്ല എന്നുള്ള 
നിഗമനത്തിൽ കേരള സഹകരണ നിയമപ്രകാരം എന്നിൽ 
നിക്ഷിപ്തമായ ആധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


-- ഐ 482 -ാം നമ്പർ പഴയരിക്കണ്ടം വനിതാ സഹകരണ 
സംഘം ക്ലിപ്തം, പഴയരിക്കണ്ടം എന്ന സഹകരണ സംഘ 
ത്തിന്റെ പ്രവർത്തനം സമാ പ് തീ ക രി ക്കു ന്ന തിന് കേരള 
സഹകരണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം ഇതിനാൽ 
ഉത്തരവാകുന്നു . 


Office of the Joint Registrar of 
Co - operative Societies ( General), 
Kollam. 


( Sd.) 
Joint Registrar 

(General). 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് 

രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


- തൊടു പുഴ അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) 
ആഫീസിലെ " ഡി യൂണിറ്റ് ഇൻ സ് പെക്ടറെ കേരള 
സഹകരണ നിയമം വകുപ്പ് 72 (1) പ്രകാരം സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഇതിനാൽ ഉത്ത ര വാ കു ന്നു . 
ലിക്വിഡേ റ്റർ ഉടൻതന്നെ ചാർജ്ജടു ക്കേ ണ്ടതും, 
ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ്ലിസ്റ്റിന്റെ 
പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ 
ആഫീസിൽ ഉടൻതന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനു 
സൃതം സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കേണ്ടതുമാണ്. 
സഹകരണ നിയമം ചട്ടം 69 (3 ) പ്രകാരം ലിക്വിഡേഷൻ 
സംബന്ധിച്ചുള്ള തമാസ പുരോഗതി റിപ്പോർട്ട് യഥാസമയം 
ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


നമ്പർ എസ് . സി . റ്റി. എം ./ 3695/ 2010. 


2012 ഏപ്രിൽ 25. 


സൂചന: - 1. തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 

7 - 5- 2010 - ലെ ഡി /1084/ 2007 -ാം നമ്പർ കത്ത് . 


2 . ഈ ആഫീസിലെ 1 - 7 - 2010 - ലെ ഇതേ നമ്പർ 

- നോട്ടീസ്. 
3. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ 
മാനേജരുടെ 4 - 8 - 2010 - ലെ എൽഎസ്. ഒ.എസ്. 
ലിക്വിഡേഷൻ 10 - 11 -ാം നമ്പർ കത്ത്. 


ജോയിന്റ് രജിസ്ട്രാർ 
- ( ജനറൽ) ആഫീസ്, 
ഇടുക്കി, പൈനാവ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

(ജനറൽ.) 


12th JUNE 2012 ) 


CO -OPERATIVE DEPARTMENT 


5 . 


മലപ്പുറം ജില്ലാ സഹകരണസംഘം ജോയിന്റ് 

പ്രവർത്തനപരിധി നഷ്ട പ്പെട്ടതു കാര ണ മായി സംഘം 

അംഗങ്ങൾ നിലവിലില്ലാത്തതിനാലും സംഘം പുനർജീവിപ്പി 
രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

ക്കുവാൻ സാദ്ധ്യത കാണാത്തതിനാലും സംഘം സഹകരണ 
നമ്പർ എം .എച്ച്. എം. സി . /6211 /2009. 2012 ഏപ്രിൽ 16 . നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരണത്തിന് ഉത്തരവാകാ 

വുന്നതാണെന്ന് സൂചന ( 5) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
പരാമർശം: - 1. മലപ്പുറം സഹ ക രണസംഘം ഓഡിറ്റ് ശുപാർശ ചെയ്തിട്ടുണ്ട്. 

ജോയിന്റ് ഡയറക്ടറുടെ 21- 10 - 2009 - ലെ 
എം . 665 / 09 -ാം നമ്പർ കത്ത്. 

- കേരള സ്റ്റേറ്റ് ഡിറ്റർജന്റ് ആന്റ് കെമിക്കൽസ് എന്ന 

പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ അംഗ 
2. ഈ ആഫീസിലെ 30 - 12 - 2009 - ലെ ഇതേ 

ങ്ങളായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന സംഘമായിരുന്നു 
നമ്പർ കത്ത്. 

മേപ്പടി സംഘം. എന്നാൽ കെ . എസ്. ഡി . സി . എന്ന 
3. തിരൂർ ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാ - സ്ഥാപനം വർഷങ്ങൾക്കുമുൻപ് പൂട്ടുകയും അതിനെത്തുർന്ന് 
റുടെ 31 - 5 - 2010 - ലെ എം . 60 / 2 010 -ാം കെ . എസ്. ഡി . സി . എംപ്ലോയീസ് കഡിറ്റ് സഹകരണ 
നമ്പർ കത്ത്. 

സംഘം വർഷങ്ങൾക്കു മുൻപ് പ്രവർത്തനരഹിതമാവുകയും 
4. ഈ ഓഫീസിലെ 16 - 4 - 2011, 23 - 8 - 2011, 

ചെയ്ത സാഹചര്യത്തിൽ സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടു 
24 - 10 - 2011 എന്നീ തീയതിക ളിലെ ഇതേ 

വിക്കുന്നതിന് മുൻപായി സംഘത്തിനോടോ ധനസഹായ ബാങ്കി 
നമ്പർ ഉത്തരവുകൾ. 

നോടോ ബന്ധപ്പെട്ട സർക്കിൾ സഹകരണ യൂണിയനോടോ 

ആലോചിക്കുന്നതിന് പ്രസക്തിയില്ലെന്ന് ബോദ്ധ്യപ്പെട്ടതിനാലും, 
തിരൂർ ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 

കേരള സഹകരണ നിയമം 66 -ാം വകു പ്പ നു സ രിച്ചുള്ള 
21- 1- 2012 - ലെ എച്ച്. 823 / 11 -ാം നമ്പർകത്തും 

പരിശോധന റിപ്പോർട്ട് പരിശോധിച്ച് ബോദ്ധ്യപ്പെട്ടതിന്റെയും 
പരിശോധനാ റിപ്പോർട്ടും. 

പരിശോധന ഉദ്യോഗസ്ഥന്റേയും, അസിസ്റ്റന്റ് രജിസ്ട്രാറുടേയും 
കുറ്റിപ്പുറം കെ . എസ്. ഡി . സി . എംപ്ലോയീസ് 

ശുപാർശ യു ടേയും അടിസ്ഥാ ന ത്തിൽ താഴെ കൊടുത്ത 
സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ എം . 4 02 - ന്റെ 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
റിക്കാർഡുകൾ ലഭ്യമല്ലാത്തതിനെത്തുടർന്ന് 6 വർഷത്തെ 
ഓഡിറ്റ് കുടിശ്ശികയാണെന്നും, തുടർന്ന് പ്രവർത്തിക്കുവാൻ 

ഉത്തരവ് 
സാദ്ധ്യത ഇല്ലാത്തപക്ഷം ലിക്വിഡേഷൻ നടപടികൾ സ്വീകരി 
ക്കേണ്ടതാണെന്നും അക്കൗണ്ടന്റ് ജനറൽ നിർദ്ദേശിച്ചതായി 

| 1. 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 11 
പരാമർശം ( 1) പ്രകാരം മല പ്പുറം ഓഡിറ്റ് ജോയിന്റ് 

- (പകാരം, ക്ലിപ്തം നമ്പർ എം . 402 -ാം നമ്പർ കുറ്റിപ്പുറം 
ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു . ഇതേ തുടർന്ന് ടി സംഘ കെ . എസ്. ഡി. സി . എംപ്ലോയീസ് കഡിറ്റ് സഹകരണ 
ത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സം ഘ ത്തിന്റെ പ്രവർത്തനംസമാ പ് തീ കരിച്ചു കൊണ്ടും 
സമർപ്പിക്കുവാൻ പരാമർശം ( 2) പ്രകാരം തിരൂർ ജനറൽ സഹകരണ നിയമം വകുപ്പ് 72 (1) പ്രകാരം തിരൂർ ജനറൽ 
അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയതനുസരിച്ച് ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ കുറ്റിപ്പുറം യൂണിറ്റ് 
സംഘം പുനഃജീവിപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്നും ആയതി ഇൻസ്പെക്ടറെ ലിക്വി ഡേ റ്ററായി നിയമിച്ചു കൊ ണ്ടും 
നാൽ സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഇതിനാൽ ഉത്തരവാകുന്നു . 
സ്വീക രി ക്കാ വു ന്ന താ ണെന്നും പരാമർശം ( 3 ) പകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- 2. ലിക്വിഡേറ്റർ ഉടൻ ചാർജ്ജ് എടു ക്കേ ണ്ട തും , 

സഹ ക രണ നിയമം ചട്ടം, രജി സടാറുടെ സർക്കു ലർ 
ലിക്വിഡേഷൻ നടപടികൾ സ്വീകരിക്കുന്നതിന്മുന്നോടി 

നിർദ്ദേ ശ ങ്ങൾ എന്നി വ യ് ക്ക നു സ ത മായി ലിക്വി ഡേറ്റർ 
യായി സഹക ര ണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള ഒരു 

നടപടികൾ പൂർത്തിയാക്കേണ്ടതുമാണ്. 
പരി ശോ ധ ന നട ത്തു ന്ന തിന് സൂചന ( 4 ) പ്രകാരം 
ഉത്തരവാകുകയുണ്ടായി. പരിശോധന ഉദ്യോഗസ്ഥൻ സൂചന 
(5 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

ജോയിന്റ് രജിസ്ട്രാർ 

( ഒപ്പ്) 
- സംഘം റിക്കാർഡുകൾ ലഭ്യമല്ലാത്തതിനാലും, കേരള 

(ജനറൽ) ആഫീസ്, 

ജോയിന്റ് രജിസ്ട്രാർ 
സഹകരണസംഘം നിയമം 71 ( സി ) പ്രകാരം സംഘത്തിന്റെ - മലപ്പുറം. 

( ജനറൽ). 


